Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. 08 . mmo 
KL / TV (N )/ 12 /2009-2011 


SOVE 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


Vol. LV 


voeljo 55 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


Dojo 


9th November 2010 

| 2010 Dolomid 9 
18th Karthika 1932 
1932 soomla 18 


നമ്പർ 


PART III 
Stores Purchase 


Collegiate Education Department 
SHORT TENDER NOTICE 

[No, 1/2010-11) 
No. A5- 1302/2010 . 

8th October 2010 
Scaled tenders arc invited for the sup - ly of Lab Equipments , Chemicals and White Board for the 
Department of Physics, Chemistry , Zoology, Botany and Commerce under plan 2010 -11 to Government 
College, Madappally. Tenders should be superscribed “ Tender for the supply of Lab Equipments and 
Chemicals under Plan 2010 -11" and addressed to " the Priocipal, Government College , Madappally , 
Madappally College P . O ., Pin -673 102 , Kozhikode District " . Lale tenders will not be accepted . 

The tenders will be opened at 11 a .m . on 19-11-2010 in the presence of such tenderers or their 
authorised representatives who may be present at that time. 

Intending tanderers may submit an application to the Principal, Government College ofMadappally , 
Madappally College P . O ., Pin -673 102 , to obtain the requisite the tender forms on which tenders should be 
submitted . Application for tender forms should be accompanied by cash remittance of Rs. 728 
(including VAT) which is the price fixed for a lorm and w c is douradile under say circumstances . 


112.m.kombikode. District ipal, Government chino Equipment 


The tender forms are not transferable . Sale of tender forms will be closed at 2 . 30 pm , on 18 - 11- 2010 . 
Chequcs, Drafts, Postal orders, Postage stamps etc . will not be accepted towards the cost of tender forms 
nor will the forms be sent per V . P . P . Duplicate tender forms if required will be issued at Rs. 364 
( ncluding VAT) per copy . 

SPBULAL CONDITIONS 
1 . The tender should be submitted in the prescribed form . 
2 . Cost of duplicate copy of tender form is Rs . 364 . 
3 . Every tenderer who has not registered with the State Government Store Purchase Department 

should also remit 1 % of the total cost of articles tendered for . The EMD can be paid by way 
of DD , FDR etc, DD towards EMID should be drawn out ! hte SBT, Vatakara Branch. Total 

amount of the prices of articles quoted should be worked out quoting the price of each article . 
4 . The articles should be supplied (installed ) in the College within the specified period , at the 

cost of the contractor . 
5 . The price quoted should be inclusive of all taxes and duties. 
6 . The undersigncd reserves the right to reject the tenders without assigning reasons. 
മടപ്പളളി ഗവ . കോളേജിലേക്കു 2010 -11 വർഷത്തിൽ പ്ലാൻ സ്കീമിൽ ഫിസിക്സ് , കെമിസ്ട്രി, 

എന്നീ വകുപ്പുകളിലേക്കായി ലാമ്പ് ഉപകരണങ്ങൾ , രാസവസ താക്കൾ 
on " മബാർഡ് എന്നിവ വിതരണം ചെയ്യുന്നതിന് മുളച്ച ഭർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 
ദർഘാസുകൾ അടക്കം ചെയ്ത കവറിനുപുറത്ത് 2010-11 സാമ്പത്തിക വർഷത്തിൽ പ്ലാൻ സ്കീമിൽ 
ലാബ് ഉപകരണങ്ങൾ , രാസവസ്തുക്കൾ എന്നിവ വിതരണം ചെയ്യുന്നതിനുളള ദർഘാസം എന്ന തലവാചകം 
എഴുതേണ്ടതും പ്രിൻസിപ്പാൾ , ഗവൺമെൻറ് കോളജ്, ഇട 

. ഇടപ്പളളി , പി . ഒ . മടപ്പളളി കാജ , വടകര , പിൻ- 673 102 , 
കോഴിക്കോട് ജില്ല എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതുമാണ്. നിശ്ചിത സമയപരിധിക്കുശേഷം ലഭിക്കുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 19 -11 - 2010 രാവിലെ 11 മണിക്ക് ഹാജരാകുന്ന ദർഘാസു കാരുടെയും അംഗീകത 
പ്രതിനിധികളുടെയോ സാന്നിധ്യത്തിൽ ഘാസുകൾ തുറക്കുന്നതാണ്. ദർഘാസം ഫോറം 18 - 2010 ന 
ഉച്ചയ്ക്ക് 2 . 3 ) മണിവരെ കോളേജ് ഒാഫീസിൽനിന്നും നേരിട്ട് വാങ്ങാവുന്നതാണ്. 

728 രൂപ, മണിയോർഡറായോ പണമായോ അടച്ചാൽ ദർഘാസം ഫോറം ലഭിക്കുന്നതാണ്, ദർഘാസിന്റെ 
വില യാതൊരു കാരണവശാലും തിരികെ കൊടുക്കുന്നതല്ല . ദർഘാസ് ഫോറം കൈമാറ്റം ചെയ്യാൻ പാടുളളതല്ല . 
e ർ ഘാസം മഫാറത്തിന്റെ വിലയായി ചെക്ക്, ഡാഫ്റ്, പോസ്ററൽ ഓർഡർ, പോസറജ് സ്റാമ്പ് 
എന്നിവ സ്വീകരിക്കുന്നതല്ല . ദർഘാസ് ഫോറം വി . പി , പി . ആയി ലഭിക്കുന്നതല്ല . 364 രൂപ അടച്ച് 
ആവശ്യപ്പെട്ടാൽ ദർഘാസ് ഫോറത്തിന്റെ ഡിക്കേററ് കാപ്പി ലഭിക്കുന്നതാണ്, 

നിബന്ധനകൾ 


സംസ്ഥാന സറോാർ പർച്ചേസ് വകുപ്പിൽ രജിസ്റ്റർ ചെയ്യാത്ത ദർഘാസുകാർ അവർ ക്വാട്ട 
ചെയ- 1 മൊത്തം തുകയുടെ 1 % നിരതഭവ്യമായി അടയ്ക്കേണ്ടതാണ്. ക്വാട്ട് ചെയ്ത സാധനങ്ങളുടെ 
- ആകെ തുക എത്രയെന്ന് നിരക്കും രേഖപ്പെടുത്തുന്ന പേജിൽ കാണിക്കേണ്ടതും ആ തുകയുടെ 1 % 
നിരതദ്രവ്യം അടയക്കണ്ടതുമാണ്. നിരതദ്രവ്യം സ്ഥിര നിക്ഷേപ രസീത് ഡിമാൻഡ് ഡ്രാഫ്റ 
എന്നിവയായി അടയ്ക്കാവുന്നതാണ്, ഡാഫon എസ്, ബി , ററി ., വടകര ശാഖയിൽ മാറാവുന്ന 

തായിരിക്കണം, 
2 , സാമഗ്രികൾ കോളേജിൽ വിതരണം ചെയ്യേണ്ട ( സ്ഥാപിക്കണ്ടതാണ്. കുറ്റിറക്കു കടത്തുകൂലി 

എന്നിവ വിതരണക്കാർ വഹിക്കേണ്ടതാണ്. 
3 . 100 രൂപ വിലയുളള മുദ്രപ്പത്രത്തിൽ ടെണ്ടർ ഫോറത്തിൽ കാണിച്ചപ്രകാരമുളള ഒരു എഗ്രിമെ ൻ റ 

ഭർഘാസിനോടൊപ്പം അടക്കംചെയ്യേണ്ടതാണ്. 
4 , യാതൊരു കാരണവും കാണിക്കാതെ സമർപ്പിക്കപ്പെട്ട ഷർ ഘാസം നിരസിക്കാനുള്ള അവകാശം 

പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ്. 
Government College, 

- ( Sd . ) 
Madappally . 

Principal . 


